Kerala Gazette No. 43 dated 3rd November 2020 . 

. 
PART III 


COMMISSIONERATE OF LAND REVENUE 


LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 


പുനലൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 


( ഹാജർ ; ബി . ശശികുമാർ ) 


( 1 ) 


നമ്പർ എഫ് -7555 / 2019 എൽഡിസ് . 

2020 ജനുവരി 18 . 
വിഷയം: - ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ കൊട്ടാരക്കര താലൂക്ക്, വാളകം വില്ലേജ് അപാകത 

പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന :-(1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 ( 4 ) . 

(2 ) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 തീയതിയിലെ LA 3-54647 -ാം നമ്പർ പരിപ്രതം. 
(3 ) ലാളം വില്ലേജിൽ രഹബോത്ത് ഹൗസിൽ ശ്രീ . സുരേഷ് രത്തിനം സമർപ്പിച്ച അപേക്ഷ . 

(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 26-12-2019 തീയതിയിലെ എഫ് 1-23799/19 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ വില നിർണ്ണയിക്കാതെ വിജ്ഞാപനം ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്ന 
തിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും സൂചന 
( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6-3 -2010 -ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, 
ബ്ലോക്ക് 
നമ്പർ 


സർ 

6-3-2010 - ലെ 
റീസർവ്വി 

വിജ്ഞാപനത്തിലെ 
സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും 
നമ്പർ 

വിലയും 


പുനർ പുനർ 
നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ക്ലാസിഫി വില 
ക്കേഷൻ ( ആർ ഒന്നിന് 

₹ 


കൊട്ടാരക്കര 


12111 


Wet Land 


2,50,000 


ശ്രീ. സുരേഷ് രത്തിനം , 
രഹബോത്ത് ഹൗസ്, 
ലാളം വില്ലേജ്, 
മീനച്ചിൽ , കോട്ടയം 


വാളകം, 
ബ്ലോക്ക് 25 


( 2 ) 


നമ്പർ എഫ്-2680/2020 എൽഡിസ്, 

2020 ജൂൺ 18 . 
വിഷയം: - ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ -- കൊട്ടാരക്കര താലൂക്ക്, കലയപുരം വില്ലേജ് അപാകത 

പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന:- (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 ( 4 ) . 

(2 ) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 തീയതിയിലെ LA 3-54647 -ാം നമ്പർ പരിപ്രതം. 
(3 ) ഏനാദിമംഗലം വില്ലേജിൽ കുറുമ്പകര മുറിയിൽ ഈറക്കുഴി മേലേതിൽ വീട്ടിൽ ശ്രീ . സുരേഷ്കുമാർ, കെ . 

സമർപ്പിച്ച അപേക്ഷ . 
( 4 ) കൊട്ടാരക്കര തഹശീൽദാരുടെ 26-5-2020 തീയതിയിലെ എഫ്1-567212020 -ാം നമ്പർ റിപ്പോർട്ട് . 


Gaz . No. 43 / 2020 / DTP / CLR ( Fair Value - Supplement ) . 


317 


2 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി ചേർത്ത് വില നിർണ്ണയിക്കാതെ വിജ്ഞാപനം 
ചെയ്ത് വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും സൂചന 
( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേ ഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 

ഉത്തരവ് 
ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6-3-2010 -ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, 
ബ്ലോക്ക് 
നമ്പർ 


സർവെ 

6-3-2010 - ല 
റീസർവെ വിജ്ഞാപനത്തിലെ 
സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും 
നമ്പർ 

വിലയും 


പുനർ പുനർ 
നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ക്ലാസിഫി വില 
ക്കേഷൻ ( ആർ ഒന്നിന് 

₹ 


കൊട്ടാരക്കരെ 


228 18-2-2-2 


1,81,500 


കലയപുരം, 
ബ്ലോക്ക് 12 


Government 

Property 


ശ്രീ , സുരേഷ്കുമാർ, കെ . , 
ഈറക്കുഴിമേലേതിൽ വീട് , 
കുറുമ്പകരമുറി, 
ഏനാദിമംഗലം വില്ലേജ്, 
അടൂർ താലൂക്ക് 


Residential 
Plot without 
Vehicular 
Access 


( 3 ) 


നമ്പർ എഫ്-32202020 എൽഡിസ്. 


2020 ജൂലെ 6 . 


വിഷയം: - ഭൂമിയുടെ ന്യായ വില - പുനലൂർ സബ് ഡിവിഷൻ കൊട്ടാരക്കര താലൂക്ക്, കരീപ്ര വില്ലേജ് അപാകത 

പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 ( 4 ) . 

(2 ) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 തീയതിയിലെ LA 3-54647 -ാം നമ്പർ പരിപ്രതം. 
( 3 ) കരീപ വില്ലേജിൽ ഏറ്റു വാക്കോട് മുറിയിൽ വാളപ്പള്ളിൽപുത്തൻ വീട്ടിൽ ശ്രീമതി ആനന്ദ് വല്ലിയമ്മ 

സമർപ്പിച്ച അപേക്ഷ . 
( 4 ) 

കൊട്ടാരക്കര തഹശീൽദാരുടെ 19-6-2020 തീയതിയിലെ എഫ്1-7367 / 2020 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകയുടെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി ചേർത്ത് വില നിർണ്ണയിക്കാതെ വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും സൂചന 
( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാ ന ത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേ ഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 

ഉത്തരവ് 
ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6-3 -2010 -ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകയുടെ പേരും 
മേൽവിലാസവും 


താലൂക്ക് 


വില്ലേജ്, 
ബ്ലോക്ക് 
നമ്പർ 


സർ 

6-3-2010 - ല 
റീസർവെ വിജ്ഞാപനത്തിലെ 
സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും 
നമ്പർ 

വിലയും 


പുനർ പുനർ 
നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ക്ലാസിഫി വില 
ക്കേഷൻ (ആർ ഒന്നിന് 

₹ 


കൊട്ടാരക്കര 


605 1 


12,000 


കരീപ്ര , 
ബ്ലോക്ക് 1 


Government 

Property 


ശ്രീമതി ആനന്ദവല്ലിയമ്മ , 
വാഴപ്പള്ളിൽ പുത്തൻ വീട് , 
ഏറ്റുവായ്ക്കോട്, 
കരീപ്ര 


Residential 
Plot with 

Road 
Access 


318 


3 


(4) 


നമ്പർ എഫ്-3134 2020 എൽഡിസ് . 


2020 


ജൂലെ 9 . 


വിഷയം : - ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ കൊട്ടാരക്കര താലൂക്ക്, കൊട്ടാരക്കര വില്ലേജ് അപാകത 

പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന: - ( 1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 ( 4 ) . 

(2 ) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 തീയതിയിലെ LA 3-54647 -ാം നമ്പർ പരിപ്രതം. 
(3 ) കൊട്ടാരക്കര വില്ലേജിൽ തൃക്കണ്ണമംഗൽ മുറിയിൽ കല്ലു വെട്ടാം കു ഴിയിൽ ശ്രീ . വർഗ്ഗീസ് കോശി, 

ശ്രീ . മാത്യു കോശി എന്നിവർ സമർപ്പിച്ച അപേക്ഷ . 
( 4 ) കൊട്ടാരക്കര തഹശീൽദാരുടെ 11-6-2020 , 26-6-2020 തീയതികളിലെ എഫ്1-6635 / 2020 -ാം നമ്പർ റിപ്പോർട്ടുകൾ. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷ കരുടെ കൈവശവസ്തുക്കളുടെ വില നിർണ്ണയിക്കാതെ വിജ്ഞാപനം ചെയ്തു വന്നിട്ടുള്ളത് 
പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും സൂചന 
( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6-3-2010 -ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകരുടെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, 
ബ്ലോക്ക് 
നമ്പർ 


സർവെ 

6-3-2010 - ല് 
റീസർ / വിജ്ഞാപനത്തിലെ 
സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും 
നമ്പർ 

വിലയും 


പുനർ പുനർ 
നിർണ്ണയിച്ച നിർണ്ണയിച്ച് 
ക്ലാസിഫി വില 
ക്കേഷൻ ( ആർ ഒന്നിന് 

₹ 


കൊട്ടാരക്കരെ 


16,000 


കൊട്ടാരക്കരെ, 
ബ്ലോക്ക് 22 


ശ്രീ . വർഗ്ഗീസ് കോശി, 
ശ്രീ . മാത്യു കോശി, 
കല്ലുവെട്ടാംകുഴി, 
തൃക്കണ്ണമംഗൽ, 
കൊട്ടാരക്കര 


410 8-2-3 
410 8-2-2 
410 8-2-1 
4108-1-2-1 

410 / 8-2-4 
410 8-1-2-2 

410 8 


Residential 
Plot with 
Municipal 
Road access 


നമ്പർ എഫ്-3388 2020 എൽഡിസ് . 


2020 ജൂലെ 10 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ - പത്തനാപുരം താലൂക്ക്, വിളക്കുടി വില്ലേജ് അപാകത 

പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന :- (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 ( 4 ) . 

(2 ) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 തീയതിയിലെ LA 3-54647 -ാം നമ്പർ പരിപ്രതം. 
( 3 ) വിളക്കുടി വില്ലേജിൽ ഇളമ്പൽ മുറിയിൽ പ്ലാമൂട്ടിൽ ഹൗസിൽ ശ്രീ. മോൻസി കുര്യൻ സമർപ്പിച്ച അപേക്ഷ . 

( 4) പത്തനാപുരം തഹശീൽദാരുടെ 1-7-2020 - ലെ ബി6-3413 (2020 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി ചേർത്ത് വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും സൂചന 
( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


319 


4 


ഉത്തരവ് 


ഭൂമി യുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6-3-2010 -ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, 
ബ്ലോക്ക് 
നമ്പർ 


സർവെ 

6-3-2010 - ല 
റീസർവെ വിജ്ഞാപനത്തിലെ 
സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും 
നമ്പർ 

വിലയും 


പുനർ പുനർ 
നിർണ്ണയിച്ച് നിർണ്ണയിച്ച 
ക്ലാസിഫി വില 
ക്കേഷൻ ( ആർ ഒന്നിന് 

₹ 


പത്തനാപുരം 


വിളക്കുടി 


Government 


Residential 


32,500 


ശ്രീ . മോൻസി കുര്യൻ, 
പ്ലാമൂട്ടിൽ ഹൗസ്, 
ഇളമ്പൽ , വിളക്കുടി 


3021245374 
3021245 402 


Plot with 


Property 
7 26898.30 


Panchayath 


Road access 


( 6 ) 


നമ്പർ എഫ് -2727 / 2020 / എൽഡിസ് . 


2020 ജൂലൈ 13 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ - കൊട്ടാരക്കര താലൂക്ക്, കൊട്ടാരക്കര വില്ലേജ് അപാകത 

പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന :-(1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 ( 4 ) . 


(2 ) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 തീയതിയിലെ LA 3-54647 -ാം നമ്പർ പരിപ്രതം. 


( 3 ) നെടുവത്തൂർ വില്ലേജിൽ ചാത്തൂർ മുറിയിൽ ഷീലാ ഭവനിൽ ശ്രീമതി സിന്ധു സമർപ്പിച്ച അപേക്ഷ . 


( 4 ) കൊട്ടാരക്കര തഹശീൽദാരുടെ 14-5-2020 - ലെ എഫ് 5458/2020 നമ്പർ റിപ്പോർട്ടുകൾ 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷ കയുടെ കൈ വശവസ്തുവിന്റെ വില നിർണ്ണയിക്കാതെ വിജ്ഞാ പ നം ചെയ്ത് വന്നിട്ടു ള്ളത് 
പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും സൂചന 
( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാ ന ത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6-3 - 2010 -ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


പുനർ 


വില്ലേജ്, 
ബ്ലോക്ക് 


താലൂക്ക് 


അപേക്ഷകയുടെ പേരും 
മേൽവിലാസവും 


സർവെ 

6-3-2010 - ലെ 
റീസർവെ 

വിജ്ഞാപനത്തിലെ 
സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും 
നമ്പർ 

വിലയും 


നമ്പർ 


പുനർ 
നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ക്ലാസിഫി വില 
ക്കേഷൻ ( ആർ ഒന്നിന് 

₹ 


കൊട്ടാരക്കര 


3614 


Garden Land 


90,000 


ശീമതി സിന്ധു , 
ഷീല ഭവൻ , 


കൊട്ടാരക്കര 
ബ്ലോക്ക് 23 


without 


Road Access 


ചാത്തൂർ 
നെടുവത്തൂർ 


320 


5 


നമ്പർ എഫ് -4088 / 2020 / എൽഡിസ് . 


2020 ആഗസ്റ്റ് 14 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ കൊട്ടാരക്കര താലൂക്ക്, കോട്ടുക്കൽ വില്ലേജ് അപാകത 

പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 ( 4 ) . 

(2 ) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 തീയതിയിലെ LA 3-54647 -ാം നമ്പർ പരിപത്രം. 
( 3 ) കോട്ടുക്കൽ വില്ലേജിൽ കോട്ടുക്കൽ മുറിയിൽ അദ്വൈതത്തിൽ ശ്രീമതി രമ്യ സമർപ്പിച്ച അപേക്ഷ . 

(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 1-7-2020 - ലെ എഫ് 7877/2020 നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകയുടെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി ചേർത്ത് വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും സൂചന 
( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 

ഉത്തരവ് 


ഭൂമി യുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6-3-2010 -ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലുക്ക് 


അപേക്ഷകയുടെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, 
ബ്ലോക്ക് 
നമ്പർ 


സർവെ 

6-3-2010 - ലെ 
റീസർവെ വിജ്ഞാപനത്തിലെ 
സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും 
നമ്പർ 

വിലയും 


പുനർ പുനർ 
നിർണ്ണയിച്ച് നിർണ്ണയിച്ച് 
ക്ലാസിഫി വില 
ക്കേഷൻ ( ആർ ഒന്നിന് 


കൊട്ടാരക്കര 


Hill Tract with 


20,000 


കോട്ടുക്കൽ 
ബ്ലോക്ക് 43 


239 14 
239/15 


ശ്രീമതി രമ്യ , 
അദൈ്വതം , 
കോട്ടുക്കൽ പി . ഒ . 
കോട്ടുക്കൽ 


Government 
Property 
3 6250 


Road Access 


(8 ) 


നമ്പർ എഫ്-4141 / 2019 എൽഡിസ്. 


2020 ആഗസ്റ്റ് 24 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ - കൊട്ടാരക്കര താലൂക്ക്, വെട്ടിക്കവല വില്ലേജ് അപാകത 

പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 ( 4 ) . 

(2 ) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 തീയതിയിലെ LA 3-54647 -ാം നമ്പർ പരിപ്രതം. 


( 3 ) വെട്ടിക്കവല വില്ലേജിൽ കരിക്കമിറ്റത്തു മുറിയിൽ മണിമന്ദിരത്തിൽ ശ്രീ . ജയചന്ദ്രൻ സമർപ്പിച്ച അപേക്ഷ , 
(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 30-5-2019 , 27-2-2020 , 13-7-2020 - ലെ തീയതികളിലെ എഫ്1-5154 / 2019 


നമ്പർ റിപ്പോർട്ട്. 


61 ) 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകയുടെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി ചേർത്ത് വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും സൂചന 
( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


Gaz . No. 43 / 2020 / DTP / CLR ( Fair Value -Supplement ). 


321 


6 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6-3-2010 -ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, 
ബ്ലോക്ക് 
നമ്പർ 


സർവ്വ 

6-3-2010 - ലെ 
റീസർവെ വിജ്ഞാപനത്തിലെ 
സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും 
നമ്പർ 

വിലയും 


പുനർ 

പുനർ 
നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ക്ലാസിഫി 

വില 
ക്കേഷൻ ( ആർ ഒന്നിന് 

₹ 


ശീ . ജയചന്ദ്രൻപിള്ള 


കൊട്ടാരക്കര 


72/1 


15,000 


വെട്ടിക്കവല 
ബ്ലോക്ക് 20 


Wetland 

3750 


മണി മന്ദിരം 


Residential Plot 
with Panchayath 

Road Access 


കരിക്കമിറ്റത്തുമുറി 
വെട്ടിക്കവല 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
പുനലൂർ. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


PATHANAMTHITTA DISTRICT 


അടൂർ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ നടപടിക്രമം 


( ഹാജർ : ശ്രീ . പി . റ്റി . ഏബ്രഹാം) 


നമ്പർ K.Dis - 6894 / 2019 C3, 


2019 ഡിസംബർ 19 . 


വിഷയം : 

-കേരള മുദ പ്രതി നിയമം 1959 - സെക്ഷൻ 28 എ - ഭൂ മി യുടെ ന്യായ വില നിർണ്ണയിച്ചുള്ള ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന : ( 1 ) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28A ( ഫിക്സേഷൻ ഓഫ് ഫെയർവാല്യൂ ഓഫ് ലാന്റ്) ചട്ടം 3 ( 7 ) ചട്ടം ( 4 ). 


(2 ) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 - ലെ എൽ.ആർ.എ3-54674 / 17 -ാം നമ്പർ സർക്കുലർ. 


(3 ) കോന്നി താലൂക്കിൽ, കോന്നിതാഴം വില്ലേജിൽ, അതുമ്പുംകുളം പൂച്ചാലിൽ വീട്ടിൽ ശ്രീമതി മറിയാമ്മയുടെ 


അപേക്ഷ . 


(4) കോന്നി തഹശീൽദാരുടെ 29-7-2020 - ലെ ബി4-5541 / 19 -ാം നമ്പർ റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽ വന്ന ന്യായവില രജിസ്റ്ററിൽ 
" ഗവ . ഭൂമി എന്ന് രേഖപ്പെടുത്തിവന്ന താഴെ പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 
കേരള മുദ്രപ്രതനിയമം സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


തദ്ദേശ 


സർ & 


ജില്ല 


താലൂക്ക് 


വില്ലേജ് 


സ്വയംഭരണ 


ബ്ലോക്ക് 


സബ് 


ക്ലാസിഫിക്കേഷൻ 


ന്യായവില 


സ്ഥാപനം 


നമ്പർ 


ഡിവിഷൻ 


നമ്പർ 


പത്തനംതിട്ട 


കോന്നി 


കോന്നിത്താഴം 


കോന്നി 


12,500 


11 / 2-1 
11 / 5-1 
12 / 2-1 


Garden Land 

with Road 


access 


സർക്കാർ ഉത്തരവുകളായ ( പി ) നമ്പർ 188 / 14 / റ്റി.ഡി . തീയതി 14-11-2014 , 43 / 2018 / റ്റി.ഡി . തീയതി 31-3-2018 , 70/19 റ്റി.ഡി. 
തീയതി 30-4-2019 പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്ക് പുറമെ കണക്കാക്കാവുന്നതാണ്. 


322 


7 


FORM " A 


[ See Rule 4] 


NOTIFICATION 


No. K.Dis -68942019 / C3 , 


19th December 2019 . 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp 
Act , 1959 read with sub - rule ( 7 ) of Rule 3 and Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules, 1995 ; 

Now , Therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number , in respect of the land situated in the survey / re -survey numbers of the Village and Taluk mentioned 
against each , shall be as shown against it in column ( 11 ) thereof . 


SCHEDULE 


District - Pathanamthitta . 


Taluk - Konni. 


Village - Konnithazham . 


Sl . 


Sy. 


Sub 
Division 

No. 


Re - Sy. Re -Sy. 
Block No. 


Re - Sy. 

Sub 
Division 

No. 


Name of 
Panchayath / Local Body Name & 
Municipality / Panchayath/ Number 
Corporation Municipality of Ward 

Corporation 


Classification 

by use 


Fair Value 
Per Are 

₹ 


No. 


No. 


( 1 ) 


( 2 ) 


( 3 ) 


( 5 ) 


( 6 ) 


( 8 ) 


( 9 ) 


(10 ) 


( 11 ) 


Panchayath 


Konni 


12.500 


1 
2 
3 


11 
11 
12 


2-1 
5-1 
2-1 


Garden Land 
with road 


access 


Revenue Divisional Office , 
Adoor .. 


( Sd , ) 
Revenue Divisional Officer. 


അടൂർ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ നടപടിക്രമം 


( ഹാജർ : ശ്രീ . എസ് . ഹരികുമാർ 


( 1 ) 


നമ്പർ K.Dis - 4146 / 2020 / C3 . 


2020 ആഗസ്റ്റ് 12 . 


വിഷയം -കേരള മുദ്ര പത നിയമം 1959 - സെക്ഷൻ 28 എ - ഭൂ മി യുടെ ന്യായ വില നിർണ്ണയിച്ചുള്ള ഉത്തരവ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന :-(1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28A ( ഫിക്സേഷൻ ഓഫ് ഫെയർവാല്യൂ ഓഫ് ലാന്റ്) ചട്ടം 3 ( 7 ) ചട്ടം 4. 

(2 ) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 - ലെ എൽ . ആർ . എ3-54674117 -ാം നമ്പർ സർക്കുലർ. 
(3 ) കോന്നി താലൂക്കിൽ പ്രമാടം വില്ലേജിൽ പുത്തൻവീട്ടിൽ ശ്രീ. ബെൻസൺ കെ . സാമിന്റെ അപേക്ഷ . 

(4) കോന്നി തഹശീൽദാരുടെ 16-8-2020 - ലെ ബി4-2833 / 20 -ാം നമ്പർ റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽ വന്ന ന്യായവില രജിസ്റ്ററിൽ 
" ഗവ . ഭൂമി എന്ന് രേഖപ്പെടുത്തി വന്ന താഴെ പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 
കേരള മുദ്രപ്രതനിയമം സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


തദ്ദേശ 


ജില്ല 


താലൂക്ക് 


വില്ലേജ് 


സ്വയംഭരണ 


ബ്ലോക്ക് 
നമ്പർ 


സർ & 

സബ് 
ഡിവിഷൻ 
നമ്പർ 


ക്ലാസിഫിക്കേഷൻ 


ന്യായവില 


സ്ഥാപനം 


പത്തനംതിട്ട 


കോന്നി 


പ്രമാടം 


ഗ്രാമപഞ്ചായത്ത് 


29 


7345 


50,000 


പ്രമാടം 


റസിഡൻഷ്യൽ 
പ്ലോട്ട് വിത്ത് 
വെഹിക്കുലർ 
റോഡ് ആക്സസ് 


323 


8 


സർക്കാർ ഉത്തരവുകളായ ( പി ) നമ്പർ 188 14 റ്റി.ഡി. തീയതി 14-11-2014 , 43 2018 റ്റി.ഡി. തീയതി 31-3-2018 , 70/19 റ്റി.ഡി. 
തീയതി 30-4-2019 പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്ക് പുറമെ കണക്കാക്കാവുന്നതാണ്. 


FORM A 


[See Rule 4 ] 


NOTIFICATION 


No. K.Dis - 4146 / 2020 / C3 . 

12th August 2020 . 
Whereas , it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act , 1959 read with sub - rule ( 7 ) of Rule 3 and Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land) Rules, 1995 ; 

Now , Therefore, it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number, in respect of the land situated in the survey / re - survey numbers of the Village and Taluk mentioned 
against each , shall be as shown against it in column ( 11 ) thereof. 


SCHEDULE 


District Pathanamthitta . 


Taluk Konni . 


Village_Pramadom.. 


SI . 


Sy. 


Sub 
Division 

No. 


Re - Sy. Re- Sy. 
Block No. 


Re - Sy: 

Sub 
Division 

No. 


Name of 
Panchayath / Local Body Name & 
Municipality / Panchayath / Number 
Corporation Municipality / of Ward 

Corporation 


Classification Fair Value 
by use 

Per Are 

₹ 


No. 


No. 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 8 ) 


( 9 ) 


(10 ) 


( 11 ) 


1 


29 


73 


45 


Panchayath 


Pramadom 


50,000 


Residential Plot 
with Vehicular 


access 


( 2 ) 


നമ്പർ K.Dis - 5459,2020 { C3. 


2020 ആഗസ്റ്റ് 19 . 


വിഷയം : കേരള മുദ പ്രതി നിയമം 1959 - സെക്ഷൻ 28 എ -- ഭൂ മി യുടെ ന്യായ വില നിർണ്ണയിച്ചുള്ള ഉത്തരവ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന :-(1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28A ( ഫിക്സേഷൻ ഓഫ് ഫെയർവാല്യൂ ഓഫ് ലാന്റ്) ചട്ടം 3 ( 7 ) ചട്ടം 4. 

(2 ) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 - ലെ എൽ . ആർ . എ3-54674117 -ാം നമ്പർ സർക്കുലർ. 
( 3 ) പാലമേൽ വില്ലേജിൽ പണയിൽ ശുഭശ്രീയിൽ ശ്രീ ഗോപാലകൃഷ്ണപിള്ളയുടെ അപേക്ഷ . 
( 4 ) അടൂർ തഹശീൽദാരുടെ 3-8-2020 - ലെ ബി5-5371} 2020 -ാം നമ്പർ റിപ്പോർട്ട്. 

( 5 ) അടൂർ തഹസീൽദാർ ( എൽ . ആർ)-ന്റെ 5-3-2020 ലെ ഡി6-5035 / 2019 -ാം നമ്പർ നടപടിക്രമം. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽ വന്ന ന്യായവില രജിസ്റ്ററിൽ 
നിലം എന്ന് രേഖപ്പെടുത്തി വന്ന താഴെ പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തു വിന് സൂചന റിപ്പോർട്ട് പ്രകാരം തരം 
മാറ്റിയ തിന്റെ അടിസ്ഥാനത്തിൽ കേരള മുദ്ര പത്ര നിയമം സെക്ഷൻ 28 എ പ്രകാരം ന്യായ വില നിർണ്ണയിച്ച് ഇതിനാൽ 
ഉത്തരവാകുന്നു . 


തദ്ദേശ 


ജില്ല 


താലൂക്ക് 


വില്ലേജ് 


സ്വയംഭരണ 


ബ്ലോക്ക് 
നമ്പർ 


സർവെ & 

സബ് 
ഡിവിഷൻ 
നമ്പർ 


ക്ലാസിഫിക്കേഷൻ 


ന്യായവില 


സ്ഥാപനം 


പത്തനംതിട്ട 


അടൂർ 


കുരമ്പാല 


2 


11111-10-3 


50,000 


പന്തളം 
മുൻസിപ്പാലിറ്റി 


റസിഡൻഷ്യൽ 

പ്ലോട്ട് വിത്ത് 
റോഡ് ആക്സസ് 


324 


9 


സർക്കാർ ഉത്തരവുകളായ ( പി ) നമ്പർ 188 / 14 / റ്റി.ഡി . തീയതി 14-11-2014 , 43/2018 റ്റി.ഡി. തീയതി 31-3-2018 , 70/19 റ്റി.ഡി. 
തീയതി 30-4-2019 പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്ക് പുറമെ കണക്കാക്കാവുന്നതാണ്. 


FORM " A 


( See Rule 41 


NOTIFICATION 


No. K.Dis -5459 /2020 / C3 , 

19th August 2020 . 
Whereas , it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp 
Act , 1959 read with sub - rule ( 7 ) of Rule 3 and Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land) Rules, 1995 ; 

Now , Therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number, in respect of the land situated in the survey / re -survey numbers of the Village and Taluk mentioned 
against each , shall be as shown against it in column ( 11 ) thereof. 


SCHEDULE 


District Pathanamthitta . 


Taluk - Adoor. 


Village_Kurampala .. 


SI . 


Sy. 


Sub 
Division 

No. 


Re - Sy. Re - Sy. 
Block No. 


Re - Sy. 

Sub 
Division 

No. 


Name of 
Panchayath / Local Body Name & 
Municipality / Panchayath Number 
Corporation Municipality / of Ward 

Corporation 


Classification 

by use 


Fair Value 
Per Are 

₹ 


No. 


No. 


( 1 ) 


( 2 ) 


( 3 ) 


( 5 ) 


( 6 ) 


( 8 ) 


( 9 ) 


(10 ) 


( 11 ) 


1 


2 


III 


1-10-3 


Municipality 


Pandalam 


50,000 


Residential Plot 

with Road 


access 


നമ്പർ K.Dis - 5599 2020 C3 . 


2020 ആഗസ്റ്റ് 21 . 


വിഷയം : 


കേരള മുദ്ര പത നിയമം 1959 സെക്ഷൻ 28 എ - ഭൂ മി യുടെ ന്യായ വില നിർണ്ണയിച്ചുള്ള ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന :-(1 ) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28A ( ഫിക്സേഷൻ ഓഫ് ഫെയർവാല്യൂ ഓഫ് ലാന്റ്) ചട്ടം 3 ( 7 ) ചട്ടം 4. 

(2 ) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 - ലെ എൽ . ആർ . എ3-54674117 -ാം നമ്പർ സർക്കുലർ. 
( 3 ) അടൂർ താലൂക്കിൽ കൊടുമൺ വില്ലേജിൽ കാരയ്ക്കൽ വീട്ടിൽ ശ്രീമതി മിനിറെയ്ച്ചലിന്റെ അപേക്ഷ , 


(4) അടൂർ തഹശീൽദാരുടെ 7-8-2020 - ലെ ബി5-5163120 -ാം നമ്പർ റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽ വന്ന ന്യായവില രജിസ്റ്ററിൽ 
സർക്കാർ ഭൂമി എന്ന് രേഖപ്പെടുത്തി വന്ന താഴെ പറ യുന്ന സർവ്വ നമ്പരിൽപ്പെട്ട വസ്തു വിന് സൂചന റിപ്പോർട്ടിന്റെ 
അടി സ്ഥാ ന ത്തിൽ കേ രള മു ദ പ ത നി യമം സക്ഷൻ 

28 എ പകാ രം ന്യായ വില നിർണ്ണ യിച്ച് ഇതി നാൽ 
ഉത്തരവാകുന്നു . 


തദ്ദേശ 


ജില്ല 


താലൂക്ക് 


വില്ലേജ് 


സ്വയംഭരണ 


ബ്ലോക്ക് 
നമ്പർ 


സർ & 

സബ് 
ഡിവിഷൻ 
നമ്പർ 


ക്ലാസിഫിക്കേഷൻ 


ന്യായവില 


സ്ഥാപനം 


പത്തനംതിട്ട 


അടൂർ 


കൊടുമൺ 


കൊടുമൺ 


22 


53713 


60,000 


റസിഡൻഷ്യൽ 
പ്ലോട്ട് വിത്ത് 
പഞ്ചായത്ത് 
റോഡ് ആക്സസ് 


Gaz . No. 43 / 2020 / DTP / CLR ( Fair Value - Supplement ) . 


325 


10 


സർക്കാർ ഉത്തരവുകളായ ( പി ) നമ്പർ 188 114 റ്റി.ഡി. തീയതി 14-11-2014 , 43 2018 റ്റി.ഡി. തീയതി 31-3-2018 , 70/19 റ്റി.ഡി. 
തീയതി 30-4-2019 പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്ക് പുറമെ കണക്കാക്കാവുന്നതാണ്. 


FORM " A 


[See Rule 4 ] 


NOTIFICATION 


No. K.Dis - 5599 / 2020 / C3 . 

21st August 2020. 
Whereas, it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act , 1959 read with sub - rule ( 7 ) of Rule 3 and Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules, 1995 ; 

Now , Therefore, it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number , in respect of the land situated in the survey/ re - survey numbers of the Village and Taluk mentioned 
against each , shall be as shown against it in column ( 11 ) thereof. 


SCHEDULE 


District Pathanamthitta . 


Taluk - Adoor. 


Village_Kodumon .. 


SI . 


Sy. 
No. 


Sub 
Division 

No. 


Re - Sy. Re - Sy. 
Block No. 


Re - Sy. 

Sub 
Division 

No. 


Name of 
Panchayath / Local Body Name & 
Municipality / Panchayath / Number 
Corporation Municipality / of Ward 

Corporation 


Classification 

by use 


Fair Value 
Per Are 

₹ 


No. 


( 1 ) 


( 2 ) 


( 3) 


( 4 ) 


( 5 ) 


( 6 ) 


( 8 ) 


( 9 ) 


(10 ) 


( 11 ) 


1 


22 


537 


3 


Panchayath 


Kodumon 


60,000 


Residential Plot 
with Panchayath 

Road access 


( 4 ) 


നമ്പർ K.Dis - 2506 / 2020 / C3 . 


2020 ആഗസ്റ്റ് 26 . 


വിഷയം 


-കേരള മുദ്ര പത നിയമം 1959 - സെക്ഷൻ 28 എ - ഭൂ മി യുടെ ന്യായ വില നിർണ്ണയിച്ചുള്ള ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന :-(1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28A ( ഫിക്സേഷൻ ഓഫ് ഫെയർവാല്യൂ ഓഫ് ലാന്റ്) ചട്ടം 3 ( 7 ) ചട്ടം 4 , 


(2 ) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 - ലെ എൽ . ആർ . എ3-54674 / 17 -ാം നമ്പർ സർക്കുലർ. 


( 3 ) അടൂർ താലൂക്കിൽ, കൊടുമൺ വില്ലേജിൽ, മുകളും പുറത്ത് വീട്ടിൽ, ശ്രീമതി സരിതയുടെ അപേക്ഷ , 
(4) അടൂർ തഹശീൽദാരുടെ 18-6-2020 - ലെ ബി5-5453 / 20 -ാം നമ്പർ റിപ്പോർട്ട്. 
( 5 ) അടൂർ തഹശീൽദാർ ( എൽ . ആർ) 

-ന്റെ 20-2-2020 ലെ ഡി7-8514 / 19 -ാം നമ്പർ നടപടിക്രമം 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽ വന്ന ന്യായവില രജിസ്റ്ററിൽ 
നിലം എന്ന് രേഖപ്പെടുത്തി വന്ന താഴെ പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ട് പ്രകാരം തരം 
മാറ്റിയതിന്റെ അടിസ്ഥാനത്തിൽ കേരള മുദ്ര പത നിയമം സെക്ഷൻ 28 എ പ്രകാരം ന്യായ വില നിർണ്ണയിച്ച് ഇതിനാൽ 
ഉത്തരവാകുന്നു . 


തദ്ദേശ 


സർ & 
സബ് 


ജില്ല 


താലൂക്ക് 


വില്ലേജ് 


സ്വയംഭരണ 


ബ്ലോക്ക് 
നമ്പർ 


ക്ലാസിഫിക്കേഷൻ 


ന്യായവില 


സ്ഥാപനം 


ഡിവിഷൻ 
നമ്പർ 


പത്തനംതിട്ട 


അടൂർ 


കൊടുമൺ 


22 


247/10 


X 10,000 


കൊടുമൺ 
പഞ്ചായത്ത് 


ഹിൽ ട്രാക്റ്റ് 
വിത്ത് റോഡ് 
ആക്സസ് 


326 


11 


സർക്കാർ ഉത്തരവുകളായ ( പി ) നമ്പർ 188 / 14 / റ്റി.ഡി . തീയതി 14-11-2014 , 43/2018 റ്റി.ഡി. തീയതി 31-3-2018 , 70/19 റ്റി.ഡി. 
തീയതി 30-4-2019 പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്ക് പുറമെ കണക്കാക്കാവുന്നതാണ്. 


FORM " A 


( See Rule 41 


NOTIFICATION 


No. K.Dis - 2506/2020 / C3 . 

26th August 2020 . 
Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp 
Act , 1959 read with sub - rule ( 7 ) of Rule 3 and Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land) Rules, 1995 ; 

Now , Therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number, in respect of the land situated in the survey / re -survey numbers of the Village and Taluk mentioned 
against each , shall be as shown against it in column ( 11 ) thereof. 


SCHEDULE 


District Pathanamthitta . 


Taluk - Adoor. 


Village_Kodumon .. 


SI. 


Sy. 


Sub 
Division 

No. 


Re - Sy. Re - Sy. 
Block No. 


Re - Sy. 

Sub 
Division 

No. 


Name of 
Panchayath / Local Body Name & 
Municipality / Panchayath / Number 
Corporation Municipality of Ward 

Corporation 


Classification Fair Value 
by use 

Per Are 


No. 


No. 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 8 ) 


( 9 ) 


(10 ) 


( 11 ) 


1 


22 


247 


10 


Panchayath 


Kodumon 


Hill tract with 


10,000 


Road access 


Revenue Divisional Office , 
Adoor.. 


( Sd . ) 
Revenue Divisional Officer. 


KASARAGOD DISTRICT 


കാസർഗോഡ് റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 


( ഹാജർ : അഹമ്മദ് കബീർ , ടി . ആർ. 


നമ്പർ ബി2-291212019 . 


2020 ജൂലൈ 29 . 


വിഷയം : - കേരള മുദ്രപത്ര നിയമം 1959 - സെക്ഷൻ 28 എ ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ടുള്ള ഉത്തരവ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന :-( 1 ) അസാധാരണ ഗസറ്റ് വിജ്ഞാപന നമ്പർ 515 ( 2 ) , തീയതി 6-3-2010 . 

(2 ) കുമ്പഡാജെ വില്ലേജിൽ ശ്രീ . സി . എച്ച് . മുഹമ്മദ് s / o മൊയ്തീൻ, അപേക്ഷ യിൽ കാസർഗോഡ് 

തഹശീൽദാരുടെ 12-7-2019 , 30-1-2020 തീയതികളിലെ സി3-10655 2019 -ാം നമ്പർ റിപ്പോർട്ട്. 


ബദിയടുക്ക സബ് രജിസ്ട്രാർ ഓഫീസിലെ 2446 / 2000 -ാം നമ്പർ ജന്മാധാരപ്രകാരം ശ്രീ . സി . എച്ച് . മുഹമ്മദ് പേർക്ക് 
സിദ്ധിച്ച റീ സർവ്വ നമ്പർ 45 13 സി - ൽപ്പെട്ട 0.0607 ഹെക്ടർ വസ്തുവിന് ഫെയർവാല്യൂ നിർണ്ണയിക്കുന്നതിനായി സമർപ്പിച്ച 
അപേക്ഷയിൽ സൂചന ( 2 ) പ്രകാരം കാസർഗോഡ് തഹശീൽദാർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 

രേഖകൾ പരിശോധിച്ചതിൽ ടി വസ്ത റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് പഞ്ചായത്ത് റോഡ് ആക്സസ് ഇനത്തിൽ 
പെട്ടതാണെന്നും, സർക്കാർ പതിവ് , തരിശ് , പുറമ്പോക്ക് എന്നീ ഇനങ്ങളിൽപ്പെട്ടതല്ലെന്നും ടി വസ്തുവിന് സമാനമായ വസ്തുക്കൾ 
റീ സർവ്വേ നമ്പർ 45/3 എ , 45/3 ബി എന്നിവയാണെന്നും ഈ വസ്തുക്കൾക്ക് ആറൊന്നിന് ? 4,500 കാണുന്നതിനാൽ കുമ്പഡാജെ 
വില്ലേജിലെ റീ സർവ്വേ നമ്പർ 45/3 സി - ൽപ്പെട്ട വസ്തുവിന് ആർ ഒന്നിന് ? 4,500 നിർണ്ണയിക്കാവുന്നതാണെന്ന് സൂചന ( 2 ) 
പ്രകാരം കാസർഗോഡ് തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


327 


12 


ഈ ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ട് സ്ഥല പരിശോധന നടത്തി റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ്. അപേക്ഷാ വസ്തുവിന്റെ 
സമീപത്തുള്ള സമാനമായ സർവ്വേ നമ്പർ 42 } 2 സി ആണെന്നും ഫെയർവാല്യൂ രജിസ്റ്റർ പ്രകാരം 42 } 2 റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് 
മുൻസിപ്പൽ പഞ്ചായത്ത് കോർപ്പറേഷൻ ആക്സസ് ആണെന്നും, ആയതിന് ആർ ഒന്നിന് ? 4,500 കണക്കാക്കാവുന്നതാണെന്നും 
ജൂനിയർ സൂപ്രണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വില്ലേജ് ഓഫീസറുടേയും തഹശീൽദാരുടേയും റിപ്പോർട്ട് പ്രകാരം റീ സർവ്വേ നമ്പർ 
45 13 സി - ൽപ്പെട്ട റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് മുൻസിപ്പൽ പഞ്ചായത്ത് കോർപ്പറേഷൻ ആക്സസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി 
ആർ ഒന്നിന് ? 4,500 നിശ്ചയിക്കാവുന്നതാണെന്ന് കാണുന്നു . 

മേൽ സാഹചര്യത്തിൽ കാസർഗോഡ് താലൂക്ക്, കുമ്പഡാജെ വില്ലേജ് റീ സർവ്വേ നമ്പർ 45 / 3 സി - യിൽപ്പെട്ട ഭൂമിക്ക് 
റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് മുൻസിപ്പൽ പഞ്ചായത്ത് കോർപ്പറേഷൻ ആക്സസ് ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 4,500 ( നാലായിരത്തി 
അഞ്ഞൂറ് രൂപ മാത്രം ) നിരക്കിൽ ന്യായവില നിശ്ചയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 

സർക്കാർ ഉത്ത ര വ് ( പി ) നമ്പർ 47 | 2020 റ്റി.ഡി. തീയതി 31-3 - 2020 ( പകാ ര മുള്ള വർദ്ധ നവ് കൂടി നില വില 
ന്യായവിലയ്ക്കു പുറമെ കണക്കാക്കേണ്ടതാണ്. 


FORM " A 


[ See Rule 41 


NOTIFICATION 


No. B2-29122019 . 


29th July 2020 , 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act , 1959 read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 , the fair value of land in 
Kasaragod District is hereby fixed as shown in the schedule thereto . 


SCHEDULE 


District - Kasaragod.. 


Taluk - Kasaragod . 


Village — Kumbadaje. 


S / .. 


Sy. 


Sub 
Division 

No. 


Re - Sy. Re -Sy. 
Block No. 


Re - Sy. 

Sub 
Division 


Fair Value 
Classification of the land 

by use fixed per 


Ward 


No. 


Panchayath / 

Name of 

Local Body 
Municipality / 

Panchayath / 
Corporation 

Municipality / 
Corporation 


No. 


No. 


are 


₹ 


( 1 ) 


( 2 ) 


( 3) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


(10 ) 


( 11 ) 


1 


45 


3 C 


Panchayath 


Kumbadaje 


4,500 


Residential Plot 
with Panchayath 

Road Access 


Revenue Divisional Office, 
Kasaragod .. 


( Sd . ) 
Revenue Divisional Officer. 


328 


